O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 08 
Tuesday , 08th February 2022 


1197 മകരം 25 


1943 മാഘം 19 


25th Makaram 1197 


19th Magha 1943 


വാല്യം 11 


നമ്പർ 


6 


Vol . XI 


No. 


Part III 


Electrical Inspectorate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


08th February 2022 


KERALA GAZETTE 


1 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ എം2-1531112021 സി.ഇ.ഐ. 


2022 ഫെബ്രുവരി 5 . 


2021 ഡിസംബർ 7 -ാം തീയതിയിലെ 48 -ാം നമ്പർ ഗസറ്റിൽ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് 
ഡിപ്പാർട്ട് മെന്റിൽ 2021 കേരള വയർ മാൻ പരീക്ഷ യുടെ വിജ്ഞാ പ ന ത്തിൽ അ നു ബ ന്ധ ത്തിൽ 
പ്രസ്താവിച്ചിരിക്കുന്ന യോഗ്യതകളിൽ a ) പിരിവ് താഴെ പറയുന്ന രീതിയിൽ തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു . 
( a ) 2019 - ലോ അതിനുശേഷമോ ഉള്ള ഗസറ്റ് വിജ്ഞാപന പ്രകാരം അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് 

ഹാജരായി തോറ്റവരും ഹാൾടിക്കറ്റ് കിട്ടി പരീക്ഷയ്ക്ക് ഹാജരാകുവാൻ സാധിക്കാതെ വന്നവരും 


അല്ലെങ്കിൽ 


( a ) ( i ) ലെസൻ സിംഗ് ബോർ ഡിന്റെ അംഗീകാരത്തോടെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒരു 

വർഷത്തെ വയർമാൻ കോഴ്സ് തൃപ്തികരമായി പൂർത്തിയാക്കി വയറിംഗ് സംബന്ധിച്ച 
പായോഗിക പരിചയം കിട്ടിയവർ ( അപേക്ഷ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന 
സമർപ്പിക്കണം ) 2021 ഏപ്രിൽ മാസം വയർമാൻ കോഴ്സ് പൂർത്തിയായവരെ മാത്രമേ 
പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിക്കുകയുള്ളൂ . 


അല്ലെങ്കിൽ 
( a ) ( ii ) ലൈസൻസിംഗ് ബോർഡിന്റെ വിജ്ഞാപന പ്രകാരം ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഒരു 

കോൺട്രാക്ടറുടെ കീഴിൽ അപ്രന്റീസ് ചെയ്യുവാൻ രജിസ്ട്രേഷൻ നടത്തി ഒരു വർഷത്തെ 
അപ്രന്റിസ് ഷിപ്പ് തൃപ്തികരമായി പൂർത്തിയാക്കവർ ( രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
സാക്ഷ്യപ്പെടുത്തിയത് ഹാജരാക്കണം ) 2020 മാർച്ച് 31 വരെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം 
ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടർ ആന്റ് സെക്രട്ടറി . 


തിരുവനന്തപുരം . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.02 03 02 : 42.5 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


